Kerala Gazette No . 40 dated 9th October 2007 . 
PART III 


STORES PURCHASE 


Agriculture Department 

അടങ്കൽ തുക - രൂപ് 45,000. 
ദർഘാസ് പരസ്യം 

നിരതദ്രവ്യം - രൂപ് 1,000. 

ദർഘാസ് പ്രമാണവില രൂപ 400 + 40 
നമ്പർ ടി. ബി -(1)7659 / 2007. 

2007 സെപ്റ്റംബർ 4. 

ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് തുറക്കുന്ന 
താഴെ പറയുന്ന നിബന്ധനകൾക്ക്വിധേയമായി 2007 - 08 

ദിവസം അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അതിനടുത്ത 
വർഷത്തേക്കുള്ള TxD , DXT പോളിനേഷൻ വർക്കിന്റെ പ്രവർത്തി ദിവസം ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
ആവശ്യത്തിന്ഉദ്ദേശം 2500 മീറ്റർ കോറത്തുണി( 105 സെ . മീ . ദർഘാസ് സംബന്ധിച്ച് ഏതു തീരുമാനമെടുക്കുന്നതിനും 
വീതിയുള്ള) സപ്ലെചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽ നിന്നും പിൻ സിപ്പൽ കൃഷി ഓഫീസർക്ക് പൂർണ്ണ അധികാരം 
മുദ്രവച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

ഊായിരിക്കുന്നതാണ്. 
1. മുദ്രവച്ച കവറിനു പുറത്ത് കോറത്തുണി വിതരണം 

- ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തൃശ്ശൂർ, 
ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് എഴുതിയിരിക്കണം. 

പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 
29 - 10 - 2007 പകൽ ഒരു മണിക്കുള്ളിൽ ദർഘാസുകൾ ഈ 
ഓഫീസിൽ ലഭിച്ചിരിക്കണം. 

പ്രിൻസിപ്പൽ കൃഷിഓഫീസ്, 

( ഒപ്പ്) 
തൃശ്ശൂർ. 

പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. 
2 . ദർഘാസ് ഫാറങ്ങൾ ഫാറമൊന്നിന് 400 രൂപ നിരക്കിൽ 
( വിൽപ്പന നികുതി കൂടാതെ) 29- 10 - 2007 -ാം തീയതി 

Animal Husbandry Department 
പകൽ 12 മണി വരെ ഈ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 

TENDER EXTENSION NOTICE 
3. പിൻ സിപ്പൽ ക്യഷി ഓഫീസർ, ത്യശ്ശൂർ എന്ന 

- No. 413/ 07 . 

| 28th September 2007. 
വിലാസത്തിൽ എടുത്തതും, തൃശ്ശൂരിൽ മാറാവുന്നതുമായ 

Tender No. 413 /07 dated 6th August 2007 of the 
1,000 രൂപ (ആയിരം രൂപ മാത്രം) 

യ്ക്കുള്ള ഡിമാന്റ് Chief Veterinary Officer, District Veterinary Centre, 
ഡാം , 50 രൂപ മുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റ് ടൈപ്പ് Kozhikode scheduled to be opened on 20th September 
ചെയ്തതും ദർഘാസിനോടൊപ്പം അടക്കം 2007 is extended as below . 
ചെയ്തിരിക്കണം. 

Date and time of close of sale of tender forms 
29 - 10 - 2 007 - ന് പകൽ 3 .30 മണിക്ക് ഹാജരുള്ള | 10th October 2007 , 3 p. m . 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 

Last date and time of receipt of tenders — 12th 
തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ 

October 2007, 2 p.m . 
ദർഘാസ് കൃഷി ഡയറക്ട്ടറുടെ അംഗീകാരത്തിന് 
വിധേയമായി സ്വീകരിക്കുന്നതുമാണ്. 

Date and time of opening of tenders — 12th October 

2007, 3 p . m . 
5. ഒരു മീറ്റർ കോറത്തുണിയുടെ നിരക്കാണ് 
രേഖപ്പെടുത്തേത്. തുണിയുടെ സാമ്പിളും ദർഘാസിൽ 

Other conditions remain the same. 
അടക്കം ചെയ്തിരിക്കണം. 

District Veterinary Centre, 

( Sd.) 
6. വിജയിയാകുന്ന ദർഘാസുകാരൻ മൊത്തം വിലയുടെ 5 % 

Calicut. 

Chief Veterinary Officer. 
വരുന്ന തുകയ്ക്കുള്ള സെക്യൂരിറ്റി പ്രൊപ്പോസിറ്റ് 
നൽ കേ താണ്. 

State Archives Department 
7. സയെഓർഡർ ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ തുണി 

TENDER NOTICE 
ഡോർ ഡലിവറിയായി കൃഷി ഓഫീസർ, സീഡ് 
ഡെവലപ്പ് മെന്റ് യൂണിറ്റ്, മിനി സിവിൽ സ്റ്റേഷൻ, 

| No. P. 2005/2007/SA . 

6th September 2007. 
ചാവക്കാടിന് ആവശ്യാനുസരണം നൽകേതാണ്. 

Sealed tenders are invited in the prescribed form for 

the supply of the following items of imported quality : 
8. വിതരണം ചെയ്യുന്ന തുണിയുടെ ഗുണനിലവാരം 
തൃപ്തിപ്പെട്ടതിനുശേഷം മാത്രമേ തുണിയുടെ വില 

1. Equipments 
നൽകുകയുള്ളൂ. 

| 2. Tools 

3. Glasswares 
9. സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ നിബന്ധനകളും Supply should be made to Central Archives , 

ഈ ദർഘാസിനും ബാധകമാണ്. ദർഘാസിന്റെ എല്ലാ Trivandrum , as per the direction of the Director of 

പേജുകളിലും കരാറുകാരൻ ഒപ്പ് രേഖപ്പെടുത്തേതാണ്. Archives at the cost of supply. 
Gaz. No. 40/2007/DTP. ( Stores ) 


4 . 


The tenders should be superscribed as “ Tender for 
the supply of Equipments, Tools, Glasswares” and 
addressed to the Director, Directorate of State Archives , 
Nalanda , Kawdiyar P. O ., Thiruvananthapuram - 3. Last date 
of receipt of tender is at 3 p . m . on 11- 10 -2007 . Late 
tenders will not be accepted . 


The tenders will be opened at 4 p . m . on 11- 10 - 2007 
in the presence of such of the tenderers or their 
authorized representatives who may be present at that 
time. 
Cost of tender form : 

Original Rs. 400 + 12 .5 % (VAT ). 

Duplicate — Rs. 200 + 12.5 % (VAT ). 
Mode of Payment— Either by Cash or Money Order. 

Sale of tender forms will be closed at 2. 30 p . m . on 
11 - 10 - 2007. The rate quoted should be inclusive of all 
taxes, excise duties and door delivery charges. The tender 
forms are not transferable. 

The undersigned reserved the right to reject, any 
tender without assigning any reason . Late quotations will 
not be accepted . Further details in person can be had 
from this office on working days. Tenders not in the 
prescribed form and without agreement and Kerala Stamp 
Paper worth Rs. 50 and E . M . D . will not be accepted . 


ith spout 2 Nos. 

Ther 


LIST OF ITEMS 


( 1) (2 ) 

( 3 ) 
9 Burner 

1 No. 
10 Gas Cylinder 

1 No. 

(LPG ) 
11 Table Lamp 

1 No. 
12 Magnifying Glass Magnifier with 
handle 6 " 

1 No. 
13 Tripol Stand — 7" x5 " 

1 No. 
14 Trimmer 

1 No. 
III. Glasswares : 
1 Beaker ( 1000 ml) ( Tall Form with spout , 
Borosil ) 

2 Nos . 
500 ml (Griffin , Low Form , with spout 
Graduated , Borosil) 

6 Nos. 
2 Reagent bottle - Bottle , Reagent, Amber, 

Narrow mouth with interchangable 
Flat Head Stopper (Borosil ) (1000ml) 2 Nos. 

(500 ml) 6 Nos. 
3 Wash bottle (Glass ) — Glass 250 ml 
( Borosil) 

2 Nos. 
(Bottles , wash , complete with inter 
changeable stopper (Borosil), Delivery tube 
size of interchangeable stopper (24/ 29 ) 
Plastic 

3 Nos . 
(Bottle , wash , LDPE Plastic , Squeeze 
Type , screw cap fitted with stopper and 

Delivery Tube (Borosil ) 
4 Trays (Drying) — Trays, Drying , Heavy 
Wall Borosil 210x210x50 mm 

6 Nos. 
5 Conical Flask 250 ml (Borosil) — (Flasks, 

Erlienmeyer, Graduated conical, narrow 
mouth , Borosil ) 

6 Nos . 
6 Pipettes ( volumetric Borosil) 10 ml 1 No . 

25 ml 

No. 
( Transfer, volumetric , Accuracy as per 

Class B of I. S . 1117 - 1975 Borosil) 
7 Test tubes — Tubes, Test with Rim Borosil 

App . Length 
ODxLength (mm ) 10x75 

6 Nos . 
12x100 

6 Nos. 
8 Test Tube racks (Plastic ) Test tube racks 2 Nos. 

which can contain 12 test tubes 
Watch Glass 

6 Nos. 
Watch Glass (Borosil ) Diameter — 150 mm 
10 China -Dish 4 " 

6 Nos. 
11 Desiccator - Desiccator, Large with cover, 
knob Top Borosil 

1 No. 
App . ID of Ground of Flange — 250 mm 
App . overall Height — 330 mm 

App . chamber Depth — 130 mm 
12 Funnel - Funnels, Plain 60 angle, Longstem 

Borosil, Diameter (mm ) 65 


Items 


Quantity 


No. 


(1) 


(3) 


1 No. 


1 No . 


2 Nos. 
1 No. 


No. 
1 No. 


(2) 
I. Equipments : 

1 Vacuum Cleaner (Handy) 
2 Air Oven Hot air oven size 24 " x24 " x24 " 

( internal size) with Stainless Steel Body 
3 Thermometer — Mercury Thermometer 

(0 - 100 C ) 
4 UV Meter — U V Meter 19 .99 MW 
5 Microscope — Medical Microscope 

(Research ) with two eye piece and 3 

objectives and 100 X , oil immersion . 
6 Laminating Machine — A4 size with scanner 
II. Tools : 

1 Scalpel — 1" 
2 Chisel ( Various size ) 
3 Hammer (wood ) 
4 Knives— 9 " 
5 Nylon brush — 4 " 
6 Trays (Drying ) — Trays, Drying , Heavy 

Wall, Borosil (210x210x50mm ) 
7 Screw Gauge (Size lmm pitch and 

25mm size ) 
8 Vernier Calipers ( 12.5 cm and 5" with 

depth ) 


9 WO 


1 No. 
3 Nos. 
1 No. 
1 No. 
1 dozen 


3 Nos. 


1 No. 


1 No. 


Directorate of State Archives, 
Thiruvananthapuram . 


( Sd .) 
Director ( in - charge ). 


Collegiate Education Department 

SHORT TENDER NOTICE 
No. A5 -1406/07 -DST- FIST. 12th September 2007. 

Sealed tenders are invited for the supply of the 
following items to the department of Mathematics , 
Government College , Chittur to be purchased under the 
DST- FIST grant. - 

The tenders should be superscribed as Tender No. 
A5 -1406/07 DST-FIST and addressed to the undersigned 
to reach him before 2 p. m . on 23 -10 -2007. Late tenders 
will not be accepted . The tenders will be opened at 
3 p . m . on 23 - 10 - 2007 in the presence of such tenderers or 
their authorised representatives who may be present at 
that time. 


- ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് 
നമ്പർ, തീയതി എന്നിവ രേഖപ്പെടുത്തി 23 - 10 - 2007 - നു 
2 മണിക്കു മുൻപ് സമർപ്പിക്കേ താണ്. താമസിച്ചു കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 23 -10- 2007 നു 3 മണിക്ക് 
ദർഘാസുകൾ സമർപ്പിച്ച് ആളുകളുടെ സാന്നിദ്ധ്യത്തിൽ 
ആധികാരികമായി തുറക്കുന്നതാണ്. 

ദർഘാസുകൾ ആവശ്യമുള്ളവർ 400 + വാറ്റ്- 450 രൂപ വില 
നൽകി ദർഘാസ് ഫാറങ്ങൾ വാങ്ങേതാണ്. 22 - 10 - 2007 - നു 
2 മണി വരെ ദർഘാസ് ഫാറ ങ്ങൾ വാങ്ങാവുന്ന താ ണ്. 
ദർഘാസ് ഫാറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല . ചെക്ക്, ഡാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ 
എന്നിവ സ്വീകരിക്കുന്നതല്ല . വി. പി . പി . ആയി ദർഘാസ് 
ഫാറങ്ങൾ അയക്കുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫാറങ്ങൾ 
ആവ ശ്യമു ള്ള വർ ഒരു പ്രതിക്ക് 200 + വാറ്റ് – 225 രൂപ കൂടി 
നൽകേ താ ണ് . 


Application for the tender form should be 
accompanied by a remittance of Rs. 400 + VAT = Rs. 450 
which is the price fixed for the same and which is non 
refundable under any circumstances. The sale of tender 
forms will be closed on 22 - 10 -2007 , 2 p . m . The tender 
forms are not transferable . Cheques , Draft, Postal Order 
etc . will not be accepted towards the cost of 
the forms nor the forms will be sent by V.P.P. Duplicate 
tenders, if required , will be issued at the rate of 
Rs. 200 + VAT = Rs. 225 per copy. 

As per tender condition , the tenderer should send 
along with his tender an agreement, signed and executed , 
in Kerala Stamp Paper of value Rs. 50 and 1 % of the total 
cost of the articles tendered towards EMD . Tenders 
without agreement and EMD will be rejected . 

Those who want the tender form by post should 
send Rs. 500 by money order to the Coordinator, DST 
FIST Programme, Department of Mathematics, Government 
College, Chittur. 

LIST OF ITEMS 
1. Computers with Networking 

6 Nos . 
2 . Printer 

2 Nos. 
3. Various Softwares 
4. Photo Copier 

1 No. 
5 , 0 . H .P . 

... 2 Nos. 
6 UPS 

.. 1 No. 
For item No. 1, only those tenderers with proven 
experience of installing net work systems in at least two 
Government/Aided Educational Institutions need have to 
submit tenders . 

The details of the items to be purchased under the 
DST-FIST Programme can be obtained from the 
Coordinator, DST - FIST Programme, Department of 
Mathematics, Governmet College, Chittur. 

- കൊളിജിയറ്റ് വിദ്യാഭ്യാസവകുപ്പിനു കീഴിൽ പ്രവർത്തി 
ക്കുന്ന ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ ഗണിത ശാസ്ത്ര 
വകുപ്പിലേക്ക്, ഡി .എസ്. ടി.- ഫിസ്റ്റ് പാഗ്രാമിന്റെ ഭാഗമായി 
താഴെ പറയുന്ന സാധന സാമഗ്രികൾ സപ്ലെചെയ്യുന്നതി 
ലേക്കായി മുദ്ര വച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസ് സമർപ്പിക്കുമ്പോൾ ദർഘാസിനോ ടൊപ്പം 
1 % നിരത ദ്രവ്യവും, 50 രൂപ വിലയുള്ള കേരള മുദ്ര പത്രത്തിൽ 
സമ്മ ത പ്രതവും വയ്ക്കേ താ ണ് . സമ്മതപത്രവും നിരത 
ദ്രവ്യവും ഇല്ലാത്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. തപാൽ 
വഴി ദർഘാസുകൾ ആവശ്യമുള്ളവർ 500 രൂപ മണി ഓർഡർ, 
കൊഓർഡി നേറ്റർ , ഡി . എ സ് . ടി . - ഫിസ്റ്റ് പ്രോഗ്രാം, 
ഗണിതശാസ്ത്ര വിഭാഗം, ഗവ. കോളേജ്, ചിറ്റൂർ, ചിറ്റൂർ 
കോളേജ് പി. ഒ ., പാലക്കാട്- 678 104 എന്ന വിലാസത്തിൽ 
അയച്ചു തരേ താ ണ് . 
സാധന സാമഗ്രികളുടെ വിവരം: 
1. കമ്പ്യൂട്ടറുകൾ നെറ്റ് വർക്കിംഗ് സഹിതം -6 എണ്ണം. 
2. പ്രിന്ററുകൾ 2 എണ്ണം. 
3. വിവിധ സോഫ്റ്റ് വേയറുകൾ 
4. ഫോട്ടോ കോപ്പിയർ 1 എണ്ണം. 
5. ഓ . എച്ച്. പി. - 2 എണ്ണം. 
6. യു . പി. എസ്സ്. - 1 എണ്ണം. 

- ലിസ്റ്റിൽ ഒന്നാമത്തെ ഇന ത്തിൽ ടെൻഡർ 
സമർപ്പിക്കുന്ന വർ ചുരു ങ്ങി യത്2 സർക്കാർ / എയിഡഡ് 
കോളേജുകളിലെങ്കിലും നെറ്റ് വർക്കിംഗ് നടത്തിയതിന്റെ 
സർട്ടിഫിക്കറ്റ് ടെൻഡറിനോടൊപ്പം സമർപ്പിക്കേ താണ്. 

സാധന സാമഗ്രികളെക്കുറിച്ചുള്ള വിശദ വി വ ര ങ്ങൾ 
കൊഓർഡിനേറ്റർ, ഡി .എസ്. ടി .- ഫിസ്റ്റ് പ്രോഗ്രാം, ഗണിത 
ശാസ്ത്ര വിഭാഗം, ഗവ. കോളേജ് ചിറ്റൂർ നിന്നും ലഭിക്കുന്ന 
താണ്. 


(Sd.) 
Lecturer in Mathematics. 


Palakkad. 


Drugs Control Department 


SHORT TENDER NOTICE 


No . 1885/07/DTL. 


| 11th September 2007. 


Sealed tenders are invited for the supply of 
Chemicals , Re- agents, Glass apparatus, machineries , 
Equipments etc. for the use of Drugs Testing Laboratory, 
Thiruvananthapuram . 


Items 


കമ ക ട ർ 
നമ്പർ നമ്പർ 


ഐറ്റംസ് 


- St . Tender 

No . No. 
1. 1/2007-08 


Machinery & Equipments : 
PH Metre with Magnetic Stirrer, 
De- gasser for HPLC , Hydrolic Pump, 
Mechanical Shaker, Dissolution Test 
Apparatus , Sieve 22 , Thermostatically 
controlled water bath , Vacuum Pump, 
Disintegration Test Apparatus, Centrifuge, 
Micro Processor controlled Titrator etc . 

Materials & Supplies: 
Glass Apparatus, HPLC Columns, Guard 
Columns, Chemicals Re- agents, 
Lal-Reagents , HPLC Solvents and 
Miscellaneous items. 


- 1 1/2007 - 08 പി .എച്ച്. മീറ്റർ, ഡി ഗ്യാസ്സർ, ഹൈഡ്രോ 

ളിക് പമ്പ്, മെക്കാനിക്കൽ ഷേക്കർ, ഡിസ്സാ 
ല്യൂഷ്യൻ ടെസ്റ്റ് അപ്പാരറ്റസ്, സ്വീവ് നമ്പർ22, 
വാട്ടർ ബാത്ത്, വാക്വം പമ്പ്, ഡിസിന്റെ ഗ്ര 
ഷൻ ടെസ്റ്റ് അപ്പാരറ്റസ്, സെൻട്രിഫ ജ്, 

ടൈട്രേറ്റർ 
2 2/ 2007 - 08 കെമിക്കൽ സ് , ഗ്ലാസ്സ് ഉ പ ക ര ണ ങ്ങ ൾ , 

റീഏജന്റ് സ്, എച്ച്. പി .എൽ. സി., റീ ഏജന്റ് സ്, 
എച്ച്. പി .എൽ. സി . കോളം, ഗാർഡ് കോളം, 
എച്ച്. പി.എൽ. സി . സോൾവെന്റ് 


2. 2/2007- 08 


Cost of Tender Forms: -- 

- Original - Rs. 400 + ST @ 12 .5 % for Sl. No. 1 and 
Rs. 700 + ST @ 12 .5 % for Sl. No. 2. 

- Duplicate - Rs. 200 + ST @ 12 .5 % for Sl. No. 1 and 
Rs. 400 + ST @ 12 .5 % for Sl. No . 2 . 

(An amount of Rs . 40 is to be remitted additionally 
for sending tender forms by registered post). 

Duplicate tenders will be issued only to those who 
have purchased original tender forms. 

Last date of sale of tender forms— 29 -10 -2007 . 
Receipt of tenders: — 30- 10 -2007 . 

Date and time of opening of tenders — 1 -11 -2007 at 
11 a. m . for Sl . No. 1 and 1 -11- 2007 at 2 p . m . for Sl. No . 2. 

Intending tenders can obtain tender forms on 
application from the Chief Government analyst, Drugs 
Testing Laboratory , Thiruvananthapuram , Pin -695 035 , 
Phone 0471 2570189 on all working days during working 
hours. Cost of tender forms will be accepted only in form 
of Cash or Money Order. Cheques, DD s, Postal orders 
etc . will not be accepted . Fee once remitted will not be 
refunded under any circumstances. Tender forms are not 
transferabale . Preliminary agreement in Kerala Government 
Stamp Paper worth Rs. 50 and Earnest Money Deposit 
(EMD ) @ 1 % of the quoted value should also be 
submitted along with the Tender. Sealed Covers 
containing the Tender shall be superscribed with the 
respective Tender No. 

More details can be obtained from the Office of the 
Chief Government Analyst , Drugs Testing Laboratory, 
Thiruvananthapuram on all working days . 

- ഡ്രഗ്സ്കൺട്രോൾ ഡിപ്പാർട്ടുമെന്റിന്റെ തിരുവനന്തപുരം 
ഡഗ്സ് ടെസ്റ്റിംഗ്ലബോറട്ടറിയുടെ ഉപയോഗത്തിനായി താഴെ 
പറയുന്ന യന്ത്രസാമഗ്രികൾ, രാസവസ്തുക്കൾ, ഗ്ലാസ്സ് ഉപകരണ 
ങ്ങൾ തുട ങ്ങി യവ വിത രണം ചെയ്യാൻ താൽപ്പര്യമുളള 
കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മുദ്ര വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 


ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ ക്രമനമ്പർ 1- ന് രൂപ 400 + 12.5 % ടാക്സ് . 

ക്രമനമ്പർ - 2- ന് രൂപ 700 + 12.5 % ടാക്സ് . 
കോപ്പി - ക്രമനമ്പർ 1- ന് രൂപ 200 + 12.5 % ടാക്സസ്, 

| ക്രമനമ്പർ - 2 - ന് രൂപ 400 + 12.5 % ടാക്സ് . 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന ദിവസം - 
29 - 10 - 2007 . 

ദർഘാസുകൾ ലഭിക്കേ അവസാന ദിവസം 30- 10 - 2007. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
ക്രമ നമ്പർ 1- ന് - 1- 11- 2007 രാവിലെ 11 മണി, ക്രമ നമ്പർ 2 - ന് 
1-11 - 2007 ഉച്ചയ്ക്കുശേഷം 2 മണി. 

അസ്സൽ ദർഘാ സു കൾ വാങ്ങുന്നവർക്കേ പകർപ്പു 
ദർഘാസുകൾ നൽകുകയുള്ളു. ചീഫ് ഗവൺമെന്റ് അനലിസ്റ്റ്, 
ഡഗ് സ് ടെസ്റ്റിംഗ് ലബോറട്ടറി, തിരു വ ന ന്ത പുരം എന്ന 
വിലാ സ ത്തിൽ നേരിട്ട് പണം അടച്ചോ, മണി ഓർഡർ 
അയച്ചോഅപേക്ഷിച്ചാൽ ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറം രജിസ്റ്റേർഡ് തപാലായി ലഭിക്കുന്നവർ 
40 രൂപാ അധികമായി അടക്കേതാണ്. ചെക്കായോ, ഡിമാന്റ് 
ഡാഫ്റ്റായോ ദർഘാ സിന്റെ വില സ്വീക രിക്കു ന്ന ത ല്ല . 
ദർ ഘാ സിന്റെ വില ഒരിക്കൽ അടച്ചാൽ യാതൊരു 
കാരണവശാലും മടക്കി നൽകുന്നതല്ല. കൂടാതെ ഫോറം 

കൈമാറുവാനും പാടുളളതല്ല. വിശദ വിവരങ്ങൾ പ്രവർത്തി 
ദിവസങ്ങളിൽ ഡ്രഗ്സ് ടെസ്റ്റിംഗ്ലബോറട്ടറി ഓഫീസിൽ നിന്ന് 
നേരിട്ടോ ഫോൺമുഖേനയോ അറിയാവുന്നതാണ്. ( ഫോൺ 
നമ്പർ 0471- 2570189 ). പൂരിപ്പിച്ച ദർഘാസുകളോടൊപ്പം കേരള 
സർക്കാരിന്റെ 50 രൂപാ മുദ്രപ്പത്രത്തിൽ രേഖപ്പെടുത്തിയ 
പ്രാഥമിക സമ്മത പ്രതവും രേഖപ്പെടുത്തിയിരിക്കുന്ന തുകയുടെ 
1 % നിരതദ്രവ്യ വുമായി നൽകേ താണ്. ദർഘാസ് അടക്കം 
ചെയ്ത മുദ്ര വച്ച കവറുകൾക്ക് പുറത്ത് ദർഘാസ് നമ്പർ 
രേഖപ്പെടുത്തേതാണ്. 

| ( Sd .) 
Thiruvananthapuram . Chief Government Analyst. 


Homoeopathic Department 

TENDER NOTICE 
No. 2978/ P1/ 07/ GHMC . 

4th September 2007. 
Sealed and competitive tenders are invited for the 
supply of Various types of Equipments, Glasswares, 
Models, Charts and Chemicals for the use of Government 
Homoeopathic Medical College , Calicut. Tender should 
be superscribed as per the following list and are to be 
addressed to the “ Principal, Government Homoeopathic 

Medical College, Kozhikode - 673 010 . More details can be 
had form this office during Office hours. 


Tender No . 


Name of item 


- (1) 


(2) 


(3) 


1 2978 /P1 /07 /GHMC 
2 2980/P1/07/GHMC 


Various types of Equipments 
Various types of Chemicals 
Various types of Glasswares 
Various types of Charts 
Various types of Models 


2983/ പി1 / 07 / വിവിധയിനം ചാർട്ടുകൾ 
ജി. എച്ച്. എം. സി. 
2984 / പി1/07/ വിവിധയിനം മോഡലുകൾ 
ജി. എച്ച്. എം. സി. - 


4 2983 /P1 /07 /GHMC 
5 2984 /P1/07 /GHMC 


ടെ ർ ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


ടെ ർ ഫോറം വിൽക്കുന്ന അ വ സാ ന തീയ തിയും 
സമയവും 31- 10 - 2007 , 4 മണി. 


ടെ ർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 12 -11- 2007 , 4 മണി. 


Cost of tender form - Rs. 400 + VAT . 

Last date and time of sale of tender form 
31- 10 - 2007, 4 p . m . 

Last date and time of receipt of tenders 
12 - 11 - 2007, 4 p . m . 

- Date and time of opening of tenders - 13 - 11- 2007, 
10 .30 a . m . for Sl. No. 1, 13 - 11 - 2007, 11 a. m . for Sl. No. 2 , 
13 -11- 2007 , 11. 30 a. m . for Sl. No. 3 , 13 - 11 -2007, 12 Noon 
for Sl. No . 4, 13 - 11 - 2007, 12.30 p . m . for Sl. No. 5 . 

Those who want tender forms by registered post 
should send and additional amount of Rs. 50 per tender. 
Duplicate tender forms will be issued at a cost of 
Rs. 200 + 12 . 5 % VAT for each item . Demand draft for an 
amount of 1 % of the total cost should be enclosed with 
the filled up tenders as E . M . D . Demand draft is to be 
taken in favour of Principal, Government Homoeopathic 
Medical College, Calicut- 10 , payable at State Bank of 
India , Malaparamba Branch , Kozhikode . Tender forms 
can be obtained from the College Office on direct 
payment or by Money Order only. Those who remit 
tender fee through Money Order should mention the 
tender number and full address in the Money Order 
coupen . 


- ടെ ർ തുറക്കുന്ന തീയതിയും സമയവും ക്രമനമ്പർ 
1 - ന് , 13 - 11 - 2007 , 10 . 30 മണി., കമ നമ്പർ 2 - ന് , 
13 - 11- 2007 , 11 മണി, ക്രമ നമ്പർ 3 - ന്, 13- 11- 2007 , 11.30 മണി, 
ക്രമ നമ്പർ 4- ന്, 13- 11- 2007 , ഉച്ചയ്ക്ക് 12 മണി., ക്രമനമ്പർ 
5 - ന്, 13 - 11 - 2007 , 12.30 മണി. 

-- ടെ റു ക ൾ ല ഭി ക്കു ന്ന തി ന് “ പിൻസിപ്പാൾ, 
ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, 
കോഴിക്കോട്- 10 എന്ന വിലാസത്തിൽ, ഫോറത്തിന്റെ വില 
നികുതി ഉൾപ്പെടെ നൽകി അപേക്ഷിക്കേ താണ്. തപാൽ 
വഴി ഫോറം ലഭിക്കുന്നതിന് 50 രൂപ അധികം അടക്കേ 
താണ്. ടെർ ഫോറം വാങ്ങിയവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫോറം 
ലഭിക്കുന്നതിന് 200 +12 .5 % വാറ്റ് അടക്കേതാണ്. മൊത്തം 
വിലയുടെ 1 % വരുന്ന തുകയ്ക്കുള്ളനിര തദവ്യം ടെ റി 
നോടൊപ്പം അടക്കം ചെയ്യേതാണ്. നിരതദ്രവ്യമായി അടക്കം 
ചെയ്യുന്ന തുക “ പ്രിൻസിപ്പാൾ, ഗവ . ഹോമിയോപ്പതിക് 
മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 10 ”- ന്റെ പേരിൽ ഡിമാന്റ് 
ഡാറ്റായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡ്യ, കോഴിക്കോട്- 
മലാപറമ്പ് ബ്രാഞ്ചിൽ മാറത്തക്ക വിധത്തിൽ സമർപ്പിക്കേ 
- താണ്. വൈകികിട്ടുന്ന ടെറുകൾ യാതൊരു കാരണവശാലും 

സ്വീകരിക്കുന്നതല്ല . കോളേജ് ഓഫീസിൽ നിന്നും നേരിട്ടോ 
മണിയോർഡർ വഴിയോ മാത്രമേ ഫോറം ലഭിക്കുകയുള്ളു. 

ടെ ർ ന മ്പർ, ഫോറം വാ ങ്ങാ ൻ ഉ ദ്ദേ ശി ക്കു ന്ന 
സ്ഥാപനത്തിന്റെ വിലാസം എന്നിവ മണിയോർഡർ കൂപ്പണിൽ 
വ്യക്ത മാ ക്കേ താ ണ് . 


കോഴിക്കോട് ഗവ. ഹോമിയോ പ്പ തിക് മെഡിക്കൽ 
കോളേജിലെ ആവശ്യത്തിനായി വിവിധയിനം ഉപകരണങ്ങൾ, 
ഗ്ലാവെയറുകൾ, മോഡലുകൾ, ചാർട്ടുകൾ, കെമിക്കലുകൾ 
എന്നിവ വിത രണം ചെയ്യു ന്ന തി ന് മുദ്രവച്ച ടെ റു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് 
ടെർ ഫോറത്തോടൊപ്പം ലഭിക്കുന്നതാണ്. 

ടെ റു കൾ സമർപ്പിക്കുന്ന കവറിനു പുറത്ത് താഴെ 
പറയുന്ന ടെ ർ നമ്പ രൂ കൾ എഴുതി യി രി ക്കേ തും , ടെ ർ , 
“ പ്രിൻസിപ്പാൾ, ഗവ. ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, 
കോഴിക്കോട്- 673 010 ” എന്ന വിലാസത്തിൽ സമർപ്പിക്കേ 
തുമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ 
ഓഫീസിൽനിന്നും ഓഫീസ് സമയത്ത് ലഭിക്കുന്നതാണ്. 


Govt. Homoeopathic Medical College, 
Kozhikode . 


( Sd.) 
Principal. 


Directorate of Kirtdas 


കമ 


ദർഘാസ് പരസ്യം 


ട ര 


ന ന 


ര 


ഇനം 


നമ്പർ 


( 2 ) 


വിവിധയിനം ഉപകരണങ്ങൾ 


[ 1/ 2007] 
നമ്പർ ഡി - 1022 / 2004. 

- 2007 സെപ്റ്റംബർ 10 . 
-- കേരള പട്ടികജാതി- പട്ടികവർഗ്ഗ ഗവേഷണ പരിശീലന 
വികസന പഠന വകുപ്പ് ( കിർടാഡ്സ്) കോഴിക്കോട്-17 ലേക്ക് 
താഴെ പറയുന്ന സാധ ന ങ്ങ ൾ ഉൽപ്പാ ദ ക രിൽ നിന്നോ, 
ഡീലർ മാ രിൽ നിന്നോ സപ്ലേ ചെയ്യു ന്ന തി നായി 
നിബന്ധനകൾക്ക് വിധേയ മായി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


2978 പി1/ 07/ 
- ജി. എച്ച്. എം . സി . 
2980 / പി1/07 / 
ജി . എച്ച്. എം . സി . 
2982/ പി1/07 / 
ജി . എച്ച്. എം . സി . 


വിവിധയിനം കെമിക്കലുകൾ 


വിവിധയിനം ഗ്ലാസ് ഉപകരണങ്ങൾ 


Gaz . No. 40 / 2007 /DTP . (Stores ) 


Medical Education Department 


കമ 
നമ്പർ 


ഇനം 


ഇനം 


എണ്ണം 


TENDER NOTICE 
| [1/2007-08) 


3000 


No. C2 -1787/2007 /DCT. 


11th September 2007. 


സ്കൂൾ ബാഗ് 
ബാക്ക് സാപ്പോടുകൂടിയ ഡബിൾ 
സൈസ് 11 " x 14 " x 4 " (ഏകദേശം) 
സൈഡ് പോക്കറ്റ്, ഹാൻഡിലും 
ഗുണ നിലവാരമുള്ള സിബ്നോടു 
കൂടിയത്. 
ഗുണനിലവാരമുള്ള മെറ്റീരിയൽ 
(ഇംപോർട്ട് മാറ്റി) 
ക്രയോൺസ് കളർ ബോക്സ് 
( ചെറുത്) 


Sealed competitive tenders are invited for the 
purchase of X - Ray materials for the use of Dental College, 
Thiruvananthapuram . Tenders should be superscribed as 
per the tender number and addressed to the Principal, 
Dental College, Thriuvananthapuram. More details can be 
had from this college during working hours. 


2 


3000 


SI. 
No. 


Name of Items 


Quantity 


3 


3000 


ഡ്രോയിംങ്ങ് ബുക്ക്( 25 പേജ്) 
( ഡോട്ടട് പിക്ച്ചർ ഉള്ള ബുക്ക്) 


10 pkts. 


1 Intra Oral Periapical X- Ray films - Size 0 
2 Intra Oral Periapical X -Ray films— Size 2 

3 Intra Oral Occlusal X -Ray films 
- 4 Extra Oral Screen films- 8 " x10 " 

5 Extra Oral Screen films- 6 "X12 " 
6 X - Ray Developer 
7 X - Ray Fixer 


നിബന്ധനകൾ 
ദർഘാസ് ഉള്ളടക്കം ചെയ്ത സീലു വച്ച കവറു കൾ 
24 - 10 - 2007 ഉച്ചയ്ക്ക് 1 മണി വരെ സ്വീകരിക്കുന്നതാണ്. 
ദർ ഘാസുകൾ അന്നേദിവസം 3 മണിക്കു തന്നെ 
ദർഘാസുകൾ നൽകിയവരുടെയോ അവരുടെ പ്രതിനിധി 

കളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
2. ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ 450 രൂപ വില 
നൽകി വാങ്ങേതാണ്. ദർഘാസ് ഫോറങ്ങൾ 23 - 10 - 2007 , 
4 മണിവരെ കിർടാഡ് സ് ഓഫീസിൽ നിന്ന് 
ലഭിക്കുന്നതാണ്. 
3. ദർഘാസുകൾ സമർപ്പിക്കുമ്പോൾ 2,500 രൂപ ഇ . എം . ഡി. 
ആയിഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ നിന്നും ഡിമാന്റ് 
ഡാഫ്റ്റായി കിർടാഡ് സ് ഡ യ റ ക ടറുടെ പേരിൽ 
പണയപ്പെടുത്തിയിരിക്കണം. 50 രൂപയുടെ മുദ്രക്കടലാസിൽ 
നിശ്ചിത ഫോറത്തിലുള്ള ഉടമ്പടിയും ദർഘാസിനോടൊപ്പം 
സമർപ്പി ക്കേ താണ്. 
ദർഘാസുകൾ സമർപ്പിക്കു മ്പോൾ ബാഗിന്റെയും മറ്റു 
സാ ധ ന ങ്ങ ളു ടെയും സാമ്പിൾ ദർ ഘാ സി നൊപ്പം 
സമർപ്പിക്കേ താ ണ്. സാമ്പിൾ തിരിച്ചു നല്കു ന്ന ത ല്ല . 
സ്ഥാപനത്തിന്റെ പേര് രേഖപ്പെടുത്തേതാണ്. 


Approximate cost — Rs. 2,00,000 . 
Cost of tender from : 

Original - Rs. 450 . 

Duplicate Rs. 225. 

Last date and time of sale of tender from 
22- 10 -2007, 3 p. m . 

- Last date and time of receipt of tender - - 23 -10 - 2007 , 
3.30 p . m . 

Date and time of opening the tender — 24 - 10 -2007 , 
11 a. m . 


Tender forms will be sent by post on payment of an 
additional amount of Rs. 40 as postage only by Money 
Order. No other mode of payment will not be accepted . 
Last date of receipt of Money Order is 12 - 10 -2007 . Tender 
forms are neither transferable nor the cost is refundable 
under any circumstances . 


5. റേറ്റ് പ്രത്യേകം പ്രത്യേകം എഴു ത ണം . ടെ റിന്റെ 

വിശദവിവരങ്ങൾ ഓഫീസിൽ ലഭ്യമാണ്. 


- തിരുവനന്തപുരം ഡെന്റൽ കോളേജിലേക്കാവശ്യമായ 
എക് സ് റേ സാധന സാമഗ്രികൾ വാങ്ങു ന്ന തി നായി 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
നിശ്ചിത നമ്പരോടുകൂടി പ്രിൻസിപ്പൽ, ഡെന്റൽ കോളേജ്, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ എത്തിക്കേ താണ്. 


6. ദർഘാസ് കവറിന്റെ മുകൾ വശത്ത് “ ബാഗ്സപ്ല 

ചെയ്യുന്നതിനായുള്ള ദർഘാസ് എന്ന് രേഖപ്പെടുത്തേതാണ്. 
7. ദർഘാസുകൾ സ്വീകരിക്കുന്നതും യാതൊരു കാരണം 
കാണിക്കാതെ നിരസിക്കുന്നതിനുള്ള അധികാരം ഡയറക്ട 
റിൽ/ പർച്ചേസ് കമ്മിറ്റിയിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് 
സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ദർഘാസ് ഫോറത്തോടു 
കൂടി ലഭിക്കുന്നതാണ്. 
8. സാധനങ്ങൾ കിർടാഡ് സ് ഓഫീസിൽ ഡെലി വറി. 
നട ത്തെ താ ണ് . 


കമ 
നമ്പർ 


ഉപകരണത്തിന്റെ പേര് 


(1) 


(2 ) 


- 1 ഇൻട്രാ ഓറൽ പെരിയാപിക്കൽഎക്സ് 10 പാക്കറ്റ് 

- ഫിലിംസ് സൈസ് 
2 ഇൻട്രാ ഓറൽ പെരിയാപിക്കൽഎക്സ് 60 ,, 

- ഫിലിംസ് സൈസ് 2 


( ഒപ്പ്) 
ഡയറക്ടർ. 


കോഴിക്കോട്. 


( 2 ) 


( 3) 


അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ 
ദർഘാസ് ഷെഡ്യൂളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


CONDITIONS 


- 3 ഇൻട്രാ ഓറൽ ഒക്ളൂസൽ എക്സ് 20 പായ്ക്കറ്റ് 

- ഫിലിംസ് 
4 ഇൻട്രാ ഓറൽ സ്ക്രീൻ ഫിലിംസ് 8" X 10 ". 20 
5 ഇൻട്രാ ഓറൽ സീൻ ഫിലിംസ് 6 "X 12 " 
- 6 എക്സ് ഡെവലപ്പർ 
7 എക്സ് ഫിക്സർ 


മതിപ്പുവില - 2 ലക്ഷം രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില . 
അസ്സൽ -രൂപ 450 
പകർപ്പ് രൂപ 225 
ദർഘാസ് ഫോറങ്ങൾ തപാലിൽ അയയ്ക്കുന്നതിനുവേ 
അധിക തുക രൂപ 40. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 22 - 10- 2007, 3 മണി. 

ദർഘാസ് ഫോറം തപാ ലിൽ ലഭി ക്കേ അ വ സാ ന 
തീയതി - 12 - 10 -2007 . 

- ദർഘാസ് സ്വീ ക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും -- 23 - 10 - 2007, 3.30 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 24- 10- 2007 , 
11 മണി. 

- ദർഘാസ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതുള്ള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം 

കെമാ റാൻ പാടി ല്ലാ ത്തതും ഒരിക്കൽ അടച്ച തുക 
മടക്കിക്കിട്ടാൻ സാദ്ധ്യമല്ലാത്തതുമാകുന്നു . താമസിച്ചു കിട്ടുന്ന 


- 1. The date upto which the rates to be in firm 

One year from the date of supply order. 
2. The rate should be inclusive of S . T. and free 

delivery at concerned department. 
3. Tenders are to be submitted in details with 

illustrated phamphlets ( wherever necessary ) neatly 

typed , written manuscripts often to be avoided as 
| for as possible . 
All offers to the tender should be accompanied 
with the formal agreement executed in Rs. 50 
Kerala Stamp Paper together with the required 
sum of Earnest Money Deposit ( One percent of 
the total cost of articles ) tendered which can be 

remitted by way of Crossed Demand Draft . 
5. Advance payment conditions will not be 

considered . 
6 . Tender forms are not transferable nor the cost of 

refundable under any circumstances . 
7. Sample should be produced and demonstration 

should be done as and when requested . 


Dental College, 
Thiruvananthapuram. 


( Sd.) 
| Principal. 


TENDER EXTENSION NOTICE 


No. C5/ 8335/ 2007/ MCK . 


10th September 2007. 


The dates of the following tenders published from this Office vide tender Notification of even No. dated 13 -6 - 2007 
are rescheduled as detailed below : 


Sl. 


Tender No. 


Quantity 


Name of the 
equipments 


No. 


Last date of Due date and time for 
tender sales submission of tenders 
(5) 

( 6 


Date and time of 
opening of tenders 

( 7) 


(1) 


(2 ) 


(3) 


(4 ) 


16-10-2007, 4 p. m . 


- One 

Three 


| 1 C2 / 7083 / 07/ MCK 
2 C3/ 7275 / 07 / MCK 
3 C5/9554/ 07 / MCK 
4 C5/9555 /07 /MCK 


15-10-2007 

do . 
16 -10 -2007 


do . 


17-10 -2007, 3 p. m . 
17-10 -2007, 3 .30 p. m . 
18 -10 -2007, 3 p. m . 
18-10 -2007, 3 .30 p. m . 


One 


17-10-2007, 4 p. m . 

do . 


One 


do . 


Hot air ovan 
I. V. Infusion Pump 
Uretheroscope 
Epicardial Duel 
Chamber pace maker 
Split A /C 1.5 Ton 
Electronic Terniquet 
Colour Transparency 
Scanner 
T. T. Board with Net 
and Stand 


Seven 


5 C5/ 9560 /07/ MCK 
6 C5/9561/ 07/ MCK 
7 C2/9563 /07/ MCK 


17-10-2007 


One 


do . 


18-10-2007, 4 p. m . 

do . 
19-10-2007 , 4 p. m . 


| 19 -10 -2007, 3 p. m . 
19-10-2007, 3.30 p. m . 
22 - 10 - 2007, 3 p . m . 


One 


18-10 -2007 


8 C2/ 9567/ 07/ MCK 


Two 


do . 


22-10- 2007, 3.30 p. m . 


- (1) 


(2) 


(3) 


(4) 


(5) 


(6) 


Crayosurgery Machine One 


| 19-10-2007 


22 -10-2007, 4 p . m . 


23- 10- 2007, 2.30 p. m . 


9 C5/9579 /07 /MCK 
10 C2/9575/07/ MCK 
11 C2/9578/07/MCK 


Four 


do . 


do . 


23 -10 - 2007 , 3 p. m . 


Refrigerator 
Window A / C -2 Ton 


Two 


I 


do . 


do . 


23 -10 -2007, 3.30 p . m . 


All other conditions remain unaltered . 


കോട്ടയം മെഡിക്കൽ കോളേജ് ഓഫീസിൽ നിന്നും ഇതേ നമ്പരായി 13 - 6- 2007 -ാം തീയതി പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിലെ 
താഴെപ്പറയുന്ന ദർഘാസുകളുടെ തീയതികൾ പുനഃക്രമീകരിച്ചിരിക്കുന്നു. 


ക്രമ ദർഘാസ് നമ്പർ 
നമ്പർ 


ഉപകരണത്തിന്റെ പേര് എണ്ണം ദർഘാസ് വിൽപ്പന ദർഘാസ് 

ദർഘാസ് 
യുടെ അവസാന സ്വീകരിക്കുന്ന തുറക്കുന്ന 
തീയതി അവസാന തീയതിയും തീയതിയും 
സമയവും 

സമയവും 


15 - 10 - 2007 


16 -10 - 2007, 4 മണി 17 - 10 - 2007, 3 മണി 

17 - 10 -2007 , 3. 30 മണി 
17 - 10 - 2007, 4 മണി 18 - 10 - 2007, 3 മണി 


16 - 10 - 2007 


- 


ടി 


18 - 10 - 2007, 3.30 മണി 


1 സി2 /7083 /07/ എം. സി. കെ . ഹോട്ട് എയർ ഓവൻ ഒന്ന് 
2 സി3 /7275 / 07 / എം . സി. കെ . ഐ . വി. ഇൻഫ്യൂഷൻപമ്പ് മൂന്ന് 
3 സി5 / 9554 / 07 / എം . സി. കെ . യൂറിത്രോസ്കോപ്പ് - ഒന്ന് 
4 സി5/9555/ 07 / എം . സി. കെ . എപ്പികാർഡിയൽ ഡ്യൂവൽ ഒന്ന് 

ചേമ്പർ പേസ് മേക്കർ 
5 സി5 / 9560 / 07 / എം. സി . കെ . സീറ്റ് എ . സി .- 15 ടൺ ഏഴ് 
6 സി5 /9561 /07 / എം . സി . കെ . ഇലക്ട്രോണിക് ടൂർണിക് ഒന്ന് 
7 സി2/ 9563/ 07/ എം . സി. കെ . കളർ ട്രാൻസ്പെരൻസി ഒന്ന് 

സ്കാനർ 


17 - 10 - 2007 


18 - 10 - 2007 , 4 മണി 


19 - 10 - 2007 , 3 മണി 


- ടി 


19 - 10 - 2007, 3.30 മണി 
19 - 10 - 2007, 4 മണി 22 - 10 -2007 , 3 മണി 


18 - 10 - 2001 


22 - 10 - 2007 , 3. 30 മണി 


19 - 10 - 2007 


22 - 10 - 2007 , 4 മണി 


23 - 10 - 2007 , 2.30 മണി 


- 8 സി2/ 9567/ 07/ എം . സി . കെ . ടി ടി ബോർഡ് വിത്ത് ര 

- നെറ്റ് ആന്റ് സ്റ്റാന്റ് 
9 സി5 /9579 / 07 / എം . സി. കെ . ക്രയോസർജറി മെഷീൻ ഒന്ന് 
10 സി2/ 9575/ 07/ എം . സി. കെ . റെഫ്രിജറേറ്റർ 

നാല് 
11 സി5 / 9578 /07 / എം. സി. കെ. വിൻഡോ എ . സി.-2 ടൺ ര - 


- 


ടി 


23 - 10 - 2007 , 3 മണി 


23 - 10 - 2007, 3.30 മണി 


മറ്റു വ്യവസ്ഥകൾക്ക് മാറ്റമായിരിക്കുന്നതല്ല. 


Medical College , 
Kottayam . 


( Sd.) 
Principal. 


SHORT TENDER NOTICE 


No. C3/ 308/2006/ MCK. 


31st August 2007. 


Sealed tenders are invited for concluding rate contract 
for the supply of the following Medical Gases required for 
the hospital attached to Medical College , Kottayam for a 
period of one year from the date which will be specified 
in the order. 


Rate quoted should be for each unit of the said 
specification Rates should be quoted separately for price 
of Gas filled in Cylinder inclusive of all taxes at the Store/ 
Godown of tender (Location should be specified ) and for 
transportation (to and fro ) from the Store /Godown to the 
hospital at Gandhinagar, Kottayam including charges for 
loading and unloading (i.e. Door delivery). Rates for repair, 
charges of valves should also be quoted separately. The 
tender ( in original) should be signed and superscribed on 
the envelope as “ Tender No. C3/ 308 /2006 /MCK Medical 
Gases” and addressed to the Principal, Medical College, 
Kottayam -8 . So as to reach on or before 17 -10 - 2007, 4 . p . m . 
Tender received after the notified time will not be 
entertained . The duly filled up tenders with Earnest Money 
Deposit Rs. 10 ,000 will be opened on 18 - 10 - 2007 at 


Name of Gas 


Cylinder Capacity 


1. Medical Oxygen 

| I. P. Grade 
2. Nitrous Oxide 
- I. P. Grade 


: 7 .1, 7. 0, 0 .0727 and 1 . 5 Cubic 

meter or any other volume 
: Bulk and Small. 


TENDER NOTICE 


2 .30 p . m . in the presence of such of the tenderers or their 
authorized representatives who may present at that time. 
If the date of opening happens to be holiday , tenders will 
be opened on the next working day . 


The rate offered should be inclusive of all taxes and 
F .O . R . destination and stable during the period of contract. 


The prescribed tender forms can be had from this 
office on direct cash remittance of Rs. 788 (including 
taxes) for original and Rs. 450 ( including taxes) for 
duplicate . If the form is required by post Rs. 40 towards 
postal charges also be added to the Money Order, E . M .D . 
Rs. 10 , 000 . No other modes of remittance will be allowed . 
Cost of tender forms will not be refunded . Sale of forms 
will be closed on 16 - 10 - 2007 , 3 p .m . Money order will be 
entertained only upto 6 - 10 - 2007. Further details can be had 
from the office during working hours . The Principal has the 
right to reject any tender partly or wholly without 
assigning any reason . 


No. 64 /07 -08/ MCTCR. 

22nd August 2007. 
C3-11809/07/ MCTCR . 

Sealed tenders are invited for the supply of 
Stationery items for various Departments of Medical 
College , Thrissur. The tender should be superscribed 
“ Tender No . 64 / 2007 - 08 /MCTCR for the supply of 
Stationery items” and addressed to the Principal, Medical 
College , Thrissur. The last date fixed for the receipt of 
tender is at 1 p . m . on 12- 10 -2007 and opening is at 3.15 p .m . 
on 12 - 10 - 2007 . Sale of tender will be closed on 
11 - 10 - 2007 . The cost of tender form is Rs. 450 and 
duplicate copy is Rs. 225 . The tender form is not 
transferable . Only money order will be accepted towards 
cost of tender form till 5 - 10 - 2007. Rs. 50 should be sent 
additionally if needed by post. Further details can be had 
from the office of the undersigned . 


- കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കീഴിലുള്ള 
ആശുപ്രതികളിൽ താഴെപ്പറയുംവിധം മെഡിക്കൽ ഗ്യാസ് ഒരു 
വർഷത്തേക്ക് ( തീയതി സപ്ത ഓർഡറിൽ സൂചിപ്പിക്കുന്ന 
താണ്). സപ്ലേ ചെയ്യുന്നതിന് യോഗ്യതയുള്ളവരിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ടു 
മെന്റുകളിലേക്ക് ആവശ്യമായ സ്റ്റേഷനറി സാധനങ്ങൾസപ്പെ 
ചെയ്യു ന്ന തി നായി തയ്യാ റു ള്ള വ രിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഇനം 


അളവ് 


1. മെഡിക്കൽ ഓക്സിജൻ : സിലി ർ കപ്പാസിറ്റി 7 . 0, 7.1 

ഐ . പി . ഗ്രേഡ് 0. 0727 -1.5 ക്യൂ . മീ . 
2. നൈട്രസ്ഓക്സൈഡ് : വലുത്, ചെറുത് 

ഐ . പി. ഗ്രേഡ് 


- ദർഘാസുകൾ നമ്പർ 64/ 2007 -08/ എം . സി. ടി. സി. ആർ. 
എന്ന് രേഖ പ്പെ ടു ത്ത തും പിൻ സി പ്പാൾ, മെഡിക്കൽ 
കോളേജ്, തൃശ്ശൂർ, മുളംകുന്നത്തുകാവ്-680 596 എന്ന വിലാസ 
ത്തിൽ 12- 10 - 2007, 1 മണിക്ക് മുമ്പായി അയച്ചുതരേതുമാകുന്നു . 
ദർഘാസുകൾ അന്നേ ദിവസം 3.15 മണിക്ക് ബന്ധപ്പെട്ടവരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില 450 രൂപ. ഡ്യൂപ്ലിക്കേറ്റ് ഫാറത്തിന്റെ വില 225 രൂപ. 
ഫാറം വിൽപ്പന അവസാനിക്കുന്ന തീയതി 11- 10 - 2007 . മണി 
ഓർഡർ സ്വീക രിക്കുന്ന അവസാന തീയതി 5 - 10 - 2007, 
4 മണി. ഫോറം തപാലിൽ ലഭിക്കണമെന്നുള്ളവർ 50 രൂപ 
ചേർത്ത് മണി ഓർഡർ അയക്കേതാണ്. വൈകിക്കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി പ്രവർത്തി ദിവസങ്ങളിൽ 
ബന്ധപ്പെടുക . 


ടെറിന്റെ വില ( നികുതിയടക്കം): 

ഒറിജിനൽ - 788 രൂപ 

ഡ്യൂപ്ലിക്കേറ്റ് 450 രൂപ 
നിരതദ്രവ്യം - 10 ,000 രൂപ 

മണി ഓർഡറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 
6 - 10 - 2007 . 

ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 
16 - 10 - 2007 വൈകുന്നേരം 3 മണി. 

ദർഘാസ് ലഭിക്കേ അവസാന തീയതിയും സമയവും - 
17 - 10 - 2007, 4 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 18 - 10 - 2007 
വൈകുന്നേരം 2.30 മണി. 

- നിരക്ക് എല്ലാ നികുതികളും അതത് ആശുപത്രികളിൽ 
സാധനം എത്തി ക്കി വ രു ന്ന തിനുള്ള മറ്റു ചെല വു കൾ 
അടക്കം ഒഴിഞ്ഞതും നിറച്ചതുമായ സിലിറുകൾ തരംതിരിച്ച് 
കാണിക്കേ താ ണ് . 

- വിശദ വി വരം ടെ ർ ഫോമി നോ ടൊപ്പം ലഭ്യ മാ ണ് . 
നില വിലുള്ള എല്ലാ ടെ ർ നിയ മ ങ്ങളും ഈ ടെ റിനും 
ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 

- ദ ർ ഘാസ് പത്രം ത പാ ലിൽ ലഭിക്കേ വർ 40 രൂപ 
കൂടുതലായി അടക്കേതാണ്. ബാങ്ക് ഡാഫ്റ്റ്, പോസ്റ്റൽ 
ഓർഡർ, ചെക്ക്മുതലായ രീതി യിലുള്ള ഇട പാടു കൾ 
സ്വീകരിക്കുന്നതല്ല. 
Medical College, 

( Sd.) 
Kottayam. 

Principal. 


GENERAL CONDITIONS 
1. Advance payment will not be effected for the supply 
of the items. Payment will be effected only after 
installation and satisfactory functioning of the equipment. 

2. Details of supplies made elsewhere should be 
furnished . 

3. The rate offered should be firm for a minimum 
period of 1 year from the date of opening of the tender. 

4. The item should be delivered at the concerned 
department of this College . 

5 . Separate invoice should be submitted for each 
department. 
- 6. The prices should be quoted in Indian Rupees. 

7 . The lowest valid tenderer alone will be invited for 
price negotiation . 


Gaz . No. 40 / 2007/DTP. (Stores ) 


10 


LIST OF ITEMS 


. 8. Details of taxes, if any should be quoted separately . 

9. Items should be of good quality. Items with 
substandard quality will be rejected . 


1 


Item 


No. 
(1) 


Specification 

(3 ) 


Quantity 

(4 ) 


(2 ) 


The tenderers should submit tenders along with an 
agreement duly executed in Kerala Stamp Paper worth 
Rs. 50 and E . M . D . at the rate of 1 % of the total cost of 
the item tendered for. The tender without agreement and 
E .M .D . for required amount and incomplete tender forms 
will be rejected outright. The total cost of the items 
tendered for should be specified clearly for arriving E .M .D . 


Medical College , 
Thrissur. 


( Sd.) 
Principal. 


TENDER NOTICE 


No. AC /371/ZLFC /2007 . 


22nd August 2007. 


Sealed and competitive tenders in the prescribed form 
are invited for the supply of various items for the ZLFC 
Workshop, Department of PMR, Medical College, Calicut. 
Tender forms can be had from the Office of the Zonal 
Limb Fitting Centre , Medical College, Calicut direct on 
payment of Rs. 416 + postage and by registered post on 
payment of Rs. 460 by Money Order . The tender form 
should be superscribed as “ Tender No. AC /371/ZLFC /07” 
and addressed to the Principal /Project Director, Zonal 
Limb Fitting Centre , Medical College, Calicut. The last 
date for receipt of tender is 3 p. m . on 26th October 2007 . 
The tenders will be opened at 11 a. m . on 27th October 2007 
in the presence of such tenderers or their authorized 
representatives who may be present at that time. The last 
date for the sale of the tender forms by post will be 
2 p.m . on 22 - 10 - 2007. Cheque, Drafts , Postage Stamps 
etc . will not be accepted towards cost of tender forms 
nor will the forms be sent by VPP . Duplicate copy of 
tender form can be had on payment of Rs. 220 . The rates 
are to firm on 31 -3 - 2008. 


1 POP Power 5 Kg. consealed Pkt. 500 kg. 
2 Polyster Resin GP 

50 kg . 
3 Catalyst 

2 kg . 
4 Accellerator 

2 kg. 
5 Elbow Crutches Large 

50 Nos. 
6 SL . Calf ( full leather) Black each below 1 kg. 50 kg. 
7 Cow lining 

Each leather below 30 kg. 
Leather (full leather) 1 kg . 
8 Buff Hide leather Each below 4 kg. 100 kg. 
9 Adhesive Solution 5 kg. packing 50 kg. 
10 Aluminium flat 1" x "/ "x12 

100 kg 
11 Aluminium flat 1/4" x\/ "x12 

100 kg . 
12 Aluminium flat 1/2" x\/ "x12 

100 kg. 
13 Drill bit 

50 Nos. 
14 Thinner 

NC 135 Ltrs . Packing 25 Ltr. 
15 Sheep skin 

3 leather /kg . 50 kg. 
16 Split leather Brown 

50 kg. 
17 Through knee Joint Local made 

20 Pairs 
18 Valero look & 25 mm x 25 mtr. 10 set 

loop (brown) 
19 Button and hole Prosthosis 

200 Nos . 
20 Stretchable lining (Skin color) 100 mtr. 

Rexin 
21 Araldite 

OP 

60 kg . 
22 Hardner 

956 

10 kg. 
23 POP Bandage 15cm width 

250 Nos . 

2.7 m long 
24 Hip Joint AK Prosthosis 

25 Nos . 
25 Aluminium sheet 20 garage 4 x2 20 sheet 
MS Revit 

10 kg . 
27 Sole Stiching thread No . 88 

50 Nos. 
28 Emery cloth No . 50 

50 Nos. 
29 Emery cloth No. 80 

50 Nos . 
കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ 
- മെഡിസിൻ ആന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ കീഴിൽ 

പ്രവർത്തിക്കുന്ന സോണൽ ലിംബ് ഫിറ്റിംഗ് സെന്ററിലേക്ക് 
പട്ടികയിൽ വിവരിക്കുന്ന ഇനങ്ങൾ വിതരണം ചെയ്യുന്നതിന് 
മുദ്രവെച്ച മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

Bôreibnja 2001/ 371/ monngodogočm1/07 29m 
- മേലെഴുത്തോടുകൂടി പ്രിൻസിപ്പാൾ പ്രോജക്ട് ഡയറക്ടർ, 

സോണൽ ലിംബ് ഫിറ്റിംഗ് സെന്റർ, മെഡിക്കൽ കോളേജ്, 
- കോഴിക്കോട് എന്ന വിലാ സ ത്തിൽ അയയ് ക്കേ താ ണ് . 

വൈകി ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


ORTANT 


The tenderers should send along with the tender an 
agreement executed and signed in Kerala Stamp Paper 
worth Rs. 50 (Rupees fifty only ) and EMD 1 % of the 
total cost of the items tendered for. Rate should be quoted 
against Indian Rupee payment only . The tenders 
without the required agreement and Earnest Money 
Deposit and tenders not quoted against Indian Rupee 
are liable to be rejected . Specimen agreement is annexed 
to the prescribed tender form . Stamp paper will be 
supplied to firm outside Kerala on request along with a 
remittance of Rs. 80 (Rs. 50 towards the cost of stamp 
and Rs. 30 as incidental charges ) by money order. 


956 


പൂരിപ്പിച്ച ദർഘാസുകൾ 26 - 10 - 2007 വൈകിട്ട് 3 മണിക്ക് 
മുമ്പായി ലഭിച്ചിരിക്കണം. 27 - 10 - 2007 രാവിലെ 11 മണിക്ക് 
ദർഘാസുകാരന്റെയോ അയാൾ അധികാരപ്പെടുത്തിയ പ്രതിനിധി 
യുടെയോ സാന്നിദ്ധ്യത്തിൻ ദർഘാസുകൾ തുറക്കുന്നതായിരി 
ക്കും . 

ദർഘാസ് ഫോറങ്ങളുടെ വില യായി മണി ഓർഡർ 
ഒഴികെ ചെക്ക്, ഡാഫ്റ്റ്, പോസ്റ്റൽ സ്റ്റാമ്പ് മുത ലാ യവ 
സ്വീകരിക്കുന്നതല്ല. 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ 
നിശ്ചി ത മാ ത്യ ക യിലുള്ള സമ്മ ത പതം 1 % നിരത 
ദ്രവ്യത്തോടുകൂടി ദർഘാസിന്റെ കൂടെ സമർപ്പിക്കേതാണ്. 
- ദർഘാസുകൾ പ്രിൻസിപ്പാൾ/ പ്രോജക്ട് ഡയറക്ടർ, 
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പ്രവർത്തി ദിവസ 
ങ്ങളിൽ നേരിട്ട് ലഭിക്കുന്നതാണ്. 


| (l) (2) 
20 ടച്ചബിൾ ലൈനിംഗ് സ്കിൻ കളർ 100 മീ . 

റെക്സിൻ 
-- അറാൾ ഡെറ്റ് 

ഒ . പി . 

60 കിലോ 
22 ഹാർഡ്നർ 

10 കിലോ 
-- പി . ഒ. പി. ബാൻഡേജ് 15 സെ . മീ . വീതി 250 എണ്ണം 

2.7 മീ. നീളം 
- ഹിപ് ജോയിന്റ് എ . കെ . പാതോസിസ് 25 എണ്ണം 
-- അലൂമിനിയം ഷീറ്റ്-20 ഗേജ് 4x2 

20 ഷീറ്റ് 
26 എം . എസ്. റിവൈറ്റ് 1/8" x 3 / 4 " 10 കിലോ 
27 സോൾ സ്റ്റിച്ചിംഗ് നൂല് നമ്പർ 88 50 എണ്ണം 
-- എമറി ക്ലോത്ത് 

നമ്പർ 50 50 എണ്ണം 
-- എമറി ക്ലോത്ത് 

നമ്പർ 80 50 എണ്ണം 


കമ 


ഇനം 


വിശദവിവരങ്ങൾ 


അളവ് 


നമ്പർ 


- (1) 


(2) 


- ( 3 )(3) 


( 4 ) 


- ദർഘാസ് നമ്പർ - എസി/371/ഇസെഡ്.എൽ.എഫ്. സി./ 07 . 

മേലെഴുത്ത്- കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലിംബ് 
ഫിറ്റിംഗ് സെന്ററിന് വിവിധയിനം സാധനങ്ങൾ വിതരണം 
ചെയ്യുന്നതിന്. 
ദർഘാസ് ഫോറത്തിന്റെ വില 

ഒറിജിനൽ 416 രൂപ. 

- ഡ്യൂപ്ലിക്കേറ്റ് - 210 രൂപ. 
തപാൽ വഴിയുള്ള വില 460 രൂപ. 

തപാൽ വഴി ദർഘാസ് ഫാറം വിൽക്കുന്ന അവസാന 
തീയതി- - 22 - 10 - 2007 . 


- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും -- 26 - 10 - 2007, 3 മണി. 

- ദർഘാ സ് തുറക്കുന്നതീയ തിയും സമയവും 
27 - 10 - 2007 , 11 മണി. 


ZLFC, Medical College , 
Kozhikode . 


| ( Sd.) 
Principal/ Project Director. 


1 പ്ലാസ്റ്റർ ഓഫ് പാരീസ് 5 കെ . ജി. 500 കിലോ 
പൗഡർ 

മുദ്രവച്ച പാക്കറ്റ് 
2 പോളിസ്റ്റർ റെസിൻ ജി . പി . 

50 കിലോ 
3 കാറ്റലിസ്റ്റ് 

2 കിലോ 
4 ആക്സിലറേറ്റർ 

2 കിലോ 
5 എൽബോകംപസ് വലുത് 

50 എണ്ണം 

കളർ / ബിസ്കറ്റ് 
- 6 എസ്. എൽ. കാഫ് കറുപ്പ് 

- 50 കിലോ 
ഓരോന്നും ഒരു 
കിലോയിൽ 

താഴെ 
7 കൗലൈനിംഗ് ലെതർ ഓരോന്നും ഒരു 30 കിലോ 

കിലോയിൽ 

താഴെ 
8 ബഫ് ഹൈഡ് ലതർ ഒരോന്നും ഒരു 100 കിലോ 

കിലോയിൽ 

താഴെ 
9 അഡ്ഹെസീവ് 

5 കിലോ 

50 കിലോ 
സൊല്യൂഷൻ 

പാക്കറ്റ് 
10 അലൂമിനിയം ( ഫ്ളാറ്റ്) 11x1/8 "x12 100 കിലോ 
11 അലൂമിനിയം ( ഫ്ളാറ്റ്) 1/4 x1/8"x12 100 കിലോ 
12 അലൂമിനിയം ( ഫ്ളാറ്റ്) 1 /2 "x1/4 x 12 100 കിലോ 
13 ഡിൽ ബിറ്റ് 

50 എണ്ണം 
14 തിന്നർ 

എൻ. സി.13 . 25 ലിറ്റർ 

5 ലി. പാക്കറ്റ് 
15 ആട്ടിൻ തോല് 

3 ലെതർ 

50 കിലോ 

1 കിലോ 
16 സ്പ്ലിറ്റ് ലെതർ 

ബൗൺ 

50 കിലോ 
17 തൂ നീ ജോയിന്റ് ലോക്കൽ 

20 പെയ്ൻ 

മെയ്ഡ് 
18 വെൽക്രോ ഹുക്ക് 25 എം . എം .X 10 സൈറ്റ് 
ആന്റ് ലൂപ്പ് 

25 മീ . 

(തവിട്ടുനിറം ) 
19 ബട്ടൺ ( 2 ഹോൾ) പോസ്തോസി 200 എണ്ണം 

സിനു വി 


1/ 8 " 


TENDER NOTICE 
- No. S6/11031 /2007/ MCC. 

7th September 2007. 
Sealed and competitive tenders in the prescribed form 
are invited from the manufacturers or authorized 
distributors for the purchase of various items to the 
Department of Othopaedics , Medical College , 
Kozhikode . The envelope containing the tenders should 
be superscribed as "Tender No. S6/ 11031 /07 for the 
supply of............................... Due on ............. 
indicated in the statement below ) and should be addressed 
to the Principal, Medical College, Kozhikode -673 008. 
Belated tenders will not be accepted . The tenders will be 
opened at 11. 30 a . m . on the date specified below against 
each tenders in the presence of such tenderers or their 
authorized representatives who may be present at that 
time. Intending tenderers can obtained tender forms 
directly or by on registered post on payment by money 
order from the Principal, Medical College , Calicut. Each 
tenderers should send along with the tender an agreement 


Gaz . No. 40/ 2007/DTP . (Stores ) 


ദർഘാ സു കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


signed and executed in Kerala Government Stamp Paper 
worth Rs. 50 and EMD @ 1 % of the total cost of the 
items tendered for. 

Rate should be quoted against payment in Indian 
Rupees only . The tenders without the required earnest 
money deposit and agreement and not satisfying other 
tender conditions are liable to be rejected without any 
notice . Tender forms are not transferable. Cheque, Draft , 
Postage Stamps etc. will not be accepted towards the 
cost of tender forms. Duplicate copy of tender form can 
be obtained on payment. Further details can be had from 
the Office of the Principal, Medical College, Calicut during 
the working hours . 


ക്രമ ദർഘാസ് 
- നമ്പർ നമ്പർ 


ഇനവും അളവും 
വിഭാഗത്തിന്റെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


( 1) 


( 2 ) 


Tender No. 


No . 


Name of Item with approximate 

P. A . C . 
(3) 


(1) 


(2) 


1 S6/11031/ 07 / MCC 


2 S6/11032/ 07/ MCC 


3 S6/11033/ 07 / MCC 


Nerve mapper for needle 
introducer - Rs. 90 ,000 
2 to 3 mm Endoscope 30 
degrees, 4Imm Endoscope 
30 degrees -Rs. 1 ,20, 000 . 
Endoscopic shaver 
Rs. 1, 99, 000 
Arthroscopic Camera 
Rs. 1,99, 000 
ECG Monitor ---Rs. 60 ,000 
Cement Gun - Rs. 45 ,000 


- എസ്6 /11031/ 07 / നെർവ് മാപ്പർ ഫോർ നീഡിൽ 

എം . സി. സി . - ഇൻഡ്യൂസർ രൂപ 90 ,000 
എ സ്6 /11032 / 07 / 2 മുതൽ 3 എം . എം. വരെയുളള 
എം . സി. സി . എന്റെ ാ ് കോപ്പ് 30 ഡിഗി 

4 എം . എം . എ ന്റെ ാ സ് കോപ്പ് 

30 ഡിഗ്രി- -രൂപ 1. 20 ലക്ഷം 
- എസ്6 /11033/ 07/ എന്റെഎ സ് കോപ്പിക്ക് ഷേ വർ 

എം . സി. സി. രൂപ 1.99 ലക്ഷം 
എസ6/ 11034/ 07/ ആർതാസ്കോപ്പിക്ക് ക്യാമറ 
എം . സി. സി . രൂപ് 1.99 ലക്ഷം 
എസ6/ 11035/ 07 / ഇ . സി . ജി . മോണിററർ - 

എം . സി. സി. രൂപ 60 ,000 
6 എസ്6 / 11036 / 07 / സിമെന്റ് ഗൺ - രൂപ 45,000 

എം . സി . സി . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ- 416 രൂപ. 
ഡ്യൂപ്ലിക്കേറ്റ് 200 രൂപ. 

തപാൽ വഴിയുള്ള വില 460 രൂപ. 
തപാൽ വഴി ദർഘാസ് ഫാറം വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും - 20 - 10 -2007 വൈകുന്നേരം 3 മണി. 

ദർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയ തിയും 
സമയവും - 30 - 10 - 2007 രാവിലെ 11 മണി. 

- ദർഘാ സ് തുറക്കുന്ന തീയതിയും സമയവും 
30 - 10 - 2007 രാവിലെ 11. 30 മണി. 

വില നിജമായിരിക്കുന്ന തീയതി- 31- 3- 2008. 


4 S6 /11034/ 07/ MCC 


5 S6/11035 /07/ MCC 
6 S6 /11036/ 07 / MCC 


Medical College, 
Calicut. 


( Sd.) 
Principal. 


Cost of tender form : 

Original — Rs. 416 . 

Duplicate – Rs. 208. 
By post - Rs. 460. 
Closing date and time of sale of tender form by 

post - 20 - 10 - 2007, 3 p . m . 
Due date and time for receipt of tender — 30 - 10 - 2007 , 

- 11 a . m . 
Due date and time for opening of tender 

- 30 -10 -2007, 11 .30 a . m . 
Date upto which the rates are to be firm — 31 -3 - 2008 . 

കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുള്ള 
ഓർത്തോപീഡിക് സ് വിഭാ ഗ ത്തി ലേക്ക് വിവിധ തരം 
വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിലേക്ക് മുദ്രവെച്ച മത്സരാടി 
സ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ അതത് മേലെഴുത്തോടുകൂടി പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 8 എന്ന വിലാസത്തിൽ 
അ യ യ് ക്കേ താ ണ് . ഇവകിക്കിട്ടുന്ന ദ ർ ഘാ സു ക ൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ താഴെ കാണിച്ചിരിക്കുന്ന 
ദിവസം രാവിലെ 11.30 - ന് ദർഘാസുകാരന്റെയോ അംഗീകൃത 
ഏജന്റിന്റെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടും. 

-- ദർഘാസ് ഫോറങ്ങളുടെ വിലയായി മണിയോർഡർ 
ഒഴികെ ചെക്ക്, ഡാഫ്റ്റ്, പോസ്റ്റൽ സ്റ്റാമ്പ് മുത ലാ യവ 
സ്വീകരിക്കുന്നതല്ല . 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ 
നിശ്ചിത മാതൃകയിലുള്ള സമ്മതപത്രം 1 % നിരതദ്രവ്യത്തോടു 
കൂടി ദർഘാസിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. 


TENDER NOTICE 
No. E - 621/ 07/ CNC. 

- 14th September 2007. 
Sealed competitive tenders are invited for the supply 
of following stores to the Government College of Nursing, 
Calicut- 8 . 


| SI. 
No. 


Tender No . 


Superscription 


- 1 


E /621/ 07 / CNC 


2 


EC 


E /623/ 07/ CNC 
E /1933 / 07/ CNC 


Lab Items for Community 
| Health Lab /Pre - Clinical Lab 
Lab Utensils Nutrition Lab 
OHP and Computer 
Accessories 
Supply of Simulators 


4 


E / 1933 /07 / CNC 


13 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമ നമ്പർ 1- നും 2- നും 
രൂപ 150 + മൂ . വ . നി., ക്രമ നമ്പർ 3- നും 4 - നും രൂപ 400 + മൂ . വ . നി. 


തപാൽ വഴി ( എം . ഒ . മാതം) - കമ നമ്പർ 1 - നും 
2 - നും രൂപ 199, ക്രമ നമ്പർ 3 - നും 4- നും രൂപ 480 . 


- ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയുടെ വില കമ നമ്പർ 1- നും 
2 - നും രൂപ 113, ക്രമ നമ്പർ 3- നും 4 - നും രൂപ 225. 


Cost of tender form: -- Rs. 150 + VAT for Sl. Nos . 
1 & 2 and Rs. 400 + VAT for SI. Nos. 3 & 4. 

Cost of tender form by post - Rs. 199 for Sl. Nos . 
1 & 2 and Rs. 480 for Sl. Nos. 3 & 4. 

- Cost of duplicate copy - Rs. 113 for Sl. Nos. 1 & 2 
and Rs. 225 for Sl. Nos. 3 & 4 . 

Closing date of sale of tender forms ( By post) — 
10 - 10 -2007 at 3 p. m . for Sl. No. 1, 11 - 10 - 2007 at 3 p. m . for 
Sl. No . 2 , 12 - 10 - 2007 at 3 p . m . for Sl. No. 3 and 16- 10 - 2007 
at 3 p .m . for Sl. No. 4 . 

Last date of receipt of tender — 15 - 10 - 2007 at 4 p .m . 
for Sl . No . 1 , 16 - 10 - 2007 at 4 p . m . for Sl. No . 2 , 
17 - 10 - 2007 at 4 p . m . for Sl. No . 3 and 22 - 10 -2007 at 
4 p . m . for Sl . No . 4 . 

Date of opening of tenders — 16 - 10 - 2007 at 11 a . m . for 
Sl. No. 1 , 17 -10 - 2007 at 11 a . m . for Sl. No. 2 , 18 - 10 - 2007 at 
11 a . m . for Sl . No. 3 and 23 - 10 - 2007 at 1 a . m . for 
Sl. No . 4, 

കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് താഴെ 
കാണിച്ചിരിക്കുന്ന വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിലേക്ക് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- തപാൽ വഴി വില്പന അവ സാ നിക്കുന്ന തീയതിയും 
സമയവും ക്രമനമ്പർ 1- ന് 10- 10 -2007 , 3 മണി, ക്രമ നമ്പർ 
2 - ന് 11 - 10 - 2007 3 മണി, ക്രമ നമ്പർ 3 - ന് 12 - 10 - 2007 
3 മണി, ക്രമ നമ്പർ 4 - ന് 16 - 10 - 2007 , 3 മണി. 


ദർഘാസ് ലഭി ക്കേ അവ സാന തീയതിയും സമയവും - 
| ക്രമ നമ്പർ 1- ന് 15- 10 -2007 , 4 മണി, ക്രമ നമ്പർ 2- ന് 
16 - 10 - 2007, 4 മണി, ക്രമ നമ്പർ 3 - ന് 17 - 10 - 2007 , 4 മണി, 
ക്രമ നമ്പർ 4 - ന് 22- 10 - 2007, 4 മണി. 


ക്രമ 


നമ്പർ ദർഘാസ് നമ്പർ 


മേലെഴുത്ത് 


- 1 


- ദർഘാസ് തുറക്കുന്ന അവസാന തീയതിയും സമയവും 
ക്രമ നമ്പർ 1- ന് 16 - 10 - 2007 , 11 മണി, ക്രമ നമ്പർ 2 - ന് 
17 - 10 - 2007, 11 മണി, ക്രമ നമ്പർ 3 - ന് 18 - 10 - 2007 , 11 മണി, 
| ക്രമ നമ്പർ 4 - ന് 23 - 10 -2007 , 11 മണി. 


2 


1 / 621/07/ സിഎൻസി കമ്മ്യൂണിറ്റി ഹെൽത്ത് 

പി ക്ലിനിക്കൽ ലാബിലേക്ക് 

ആവശ്യമായ സാധനങ്ങൾ 
ഇ / 623/ 07 / സിഎൻസി ന്യൂട്രീഷ്യൻ ലാബിലേക്ക് 

ആവശ്യമായ സാധനങ്ങൾ. 
ഇ / 1933 / 07 / സിഎൻസി ഒ . എച്ച്. പി . കം പ്യൂ ട്ടർ 

സാമഗ്രികൾ 
-- ഇ / 1933/ 07/ സിഎൻസി സിമുലേറ്റർ വിതരണം 

ചെയ്യൽ 


(Sd.) 


College of Nursing, 
Calicut. 


Principal. 


